Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


doo 


Og mo 
NMENT OF 


KERALA 


8 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


RUVANANTHAPUR 


SDAY 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd September 2013 
2013 ôngomuo 3 
12th Bhadra 1935 
1935 solo 12 


Weijo 2 | 


നമ്പർ 


PART III 

Stores Purchase 
Stationery Department 


TENDER NOTICES 


( 1) 


No. 8070 / B3 /2013/Sty . 

31st July 2013 
Sealed tenders are invited for the supply of the 
following Paper/Stationery items as per the details below : 


Sl.No. 


Tender No. and 
Name of Item 


Quantity 


34 / 2013- 14 — White Twine 
(Dust free Ball of 50 gms.) 
IS : 1912 / 1984 


180000 Ball 


2 


37/2013- 14 Rexine Vinyl Coated 
(90 cm width in roll of 20 meters) 
(As per IS Specification ) 


Date and time for opening of tender 
6 - 9-2013, 4 p.m . 
1. Intending tenderers may on application 

to the Controller of Stationery , Kerala , 
Thiruvananthapuram -695 033 obtain the requisite 
tender forms on which the tenders are to be 

submitted . 
2. The sale of tender forms will be closed 

24 hours before the time fixed for the opening of 
the tenders . Cost of tender forms will be accepted 
either in cash (remittance in the office ) or by 
Money Order only and should be sent to the 
Controller of Stationery, Thiruvananthapuram 
695 033 (Name of the Officer should not be 
mentioned ). Cheques, Postage Stamps and 
Demand Drafts will not be accepted towards the 
cost of tender forms nor will the tender forms be 
sent by V .P .P . The cost of tender forms are not 
refundable under any circumstances. The tender 
number and the name of the item for which the 


10000 Meter 


Cost of tender form : 
Original — 3,045 for Sl. No. 1 and 1,050 for 

Sl. No. 2 . 
Duplicate — 1, 523 for Sl. No. 1 and 525 for 

Sl. No. 2 . 
Last date and time of sale of tender forms5-9-2013 , 4 p.m . 

Last date and time for receipt of tender - 6 -9 - 2013 , 
3 p . m . 


അളവ് 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 

ഇനവും 


1 34 / 2013 - 14 — Dust free 60133M200 

( 50 ഗ്രാം വീതമുള്ള ബോൾ) 

(IS സ്പെസിഫിക്കേഷൻ അനുസരിച്ച്) 180000 ബാൾ 
2 37 /2013 - 14 വിനൈൽ പൊതിഞ്ഞ റെക്സിൻ 

( 90 സെ . മീ . വീതി 20 മീ . റോൾ) 
(IS സ്പെസിഫിക്കേഷൻ അനുസരിച്ച്) 10000 മീറ്റർ 


ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ കമനമ്പർ 1 - ന് ? 3, 045 , കമനമ്പർ 2 - ന് 

? 1, 050. 
പകർപ്പ്പ്രകമനമ്പർ 1- ന് ? 1,523, ക്രമനമ്പർ 2 - ന് 

- 3 525 . 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
5 - 9 - 2013, 4 മണിവരെ. 


tender form is required should be clearly specified 
in the application/ M. O . Coupon . The tender forms 
are not transferable . The last date and time fixed 
for receipt of tender is 3 p . m . on the date fixed 
for opening of tender. If date of opening of tender 
happens to be a holiday it will be opened at 

4 p . m . on the next working day. 
3. The covers containing the tenders shall be 

appropriately superscribed with the tender number 
and item and addressed to the Controller of 
Stationery , Thiruvananthapuram -695 033. Late 
tenders will not be accepted . The tenders will be 
opened in the presence of the tenderers or their 
authorised representatives who may be present at 
the time of opening of the tenders. 
Every tenderer shall send along with his tender an 
agreement executed on a Kerala Stamp Paper worth 
* 100 and furnish 1 % of the total cost of the 
material as Earnest Money Deposit . EMD will be 
accepted in Cash /Demand Draft/FDR taken in 
favour of Controller of Stationery with due 
endorsement. No bidder except SSI units having 
registration with the Store Purchase shall be 
exempted from the EMD /Bid Security vide G . O . (P ) 
No. 448 /05 / Fin , dated 13 - 10 - 2005 . The facility of 
purchases against Form - D stands withdrawn vide 
Govt. of India Notification on 29th March , 2007 of 

the Central Sales Tax Act, 1956 . 
5. A specimen of the preliminary agreement deed is 

appended to the tender form . Tenders received 
without the Agreement Deed , Earnest Money 
Deposit and Samples will be rejected outright. 
Further details , if any, can be had from the office 
of the undersigned during office hours. 
Sufficient samples should be sent along with the 
tender. The samples should strictly conform to the 
specifications. Traders who are not manufacturers, 
should clearly specify the details of manufacturer in 

the samples. 
7. Other things being equal, preference will be given 

to goods bearing ISI Certification mark and in the 
absence of Certification marks, products conforming 
to IS : Specification . Where uncertified goods are 
supplied by the seller with a claim of conformity 
to the relevant Indian Standards, it is his 
responsibility to produce a Certificate of Conformity 
from the Bureau of Indian Standards or any test 
house recognized by the BIS . Offers for articles 
with ISI mark should be accompanied by a duly 
attested copy of the latest valid licence issued by 
BIS for manufacture of the articles with ISI mark . 

സ്റ്റേഷനറി വകുപ്പിലേക്ക് താഴെ പറ യുന്ന പേപ്പർ 
സ്റ്റേഷനറി ഇ ന ങ്ങൾ വിതരണം ചെയ്യു ന്ന തിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 6- 9- 2013 , 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 6 - 9 - 2013 , 
- 4 മണിവരെ. 

- ദർഘാസ് അടക്കം ചെയ്തിട്ടുള്ള കവറിന്റെ പുറത്ത് 
ദർഘാസ് നമ്പരും ഇനവും വ്യക്തമായി രേഖപ്പെടുത്തിയി 
രിക്കണം. സ്റ്റേഷനറി കൺട്രോളർ, തിരുവനന്തപുരം- 695 033 
എന്ന മേൽവിലാസത്തിലാണ് ദർഘാസുകൾ അയയ്ക്കേണ്ടത്. 
അതാത് ദർഘാസുകൾ തുറക്കുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ള 
തീയതികളിൽ 3 മണിവരെ മാത്രം ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതും അതേ ദിവസം 4 മണിക്ക് ദർഘാസുകാരുടെയോ 
അവർ ചുമതലപ്പെടുത്തിയ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ ദർഘാസ് തുറക്കുന്നതുമാണ്. താമസിച്ച് ലഭിക്കുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ് ഫോറങ്ങളും മറ്റ് വിവരങ്ങളും തിരുവനന്തപുരത്തെ 
സ്റ്റേഷനറി കൺട്രോളറുടെ കാര്യാലയത്തിൽനിന്നും ദർഘാസ് 
തുറക്കുന്നതിന്റെ തലേദിവസം 4 മണിവരെ ലഭിക്കുന്നതാണ്. 
താൽപ്പര്യ മു ള്ള വർ ദർഘാസ് സമർപ്പിക്കേണ്ട നിശ്ചിത 

ഫോറത്തിനു വേണ്ടി സ്റ്റേഷനറി കൺട്രോളർക്ക് അപേക്ഷ 
നൽകേണ്ടതാണ്. ഫോറത്തിന്റെ വില പണമായി നേരിട്ടോ 
മണിയോർഡറായോ ( സ്റ്റേഷനറി കൺട്രോളറുടെഔദ്യോഗിക 
മേൽവിലാസത്തിൽ മാത്രം) അടച്ചാൽ മതിയാകും. ചെക്ക്, 
ഡി . ഡി., പോസ്റ്റേജ് സ്റ്റാമ്പ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല . ദർഘാസ് വി . പി . പി. ആയി 
അയച്ചുകൊടുക്കുന്നതല്ല. 

- ദർഘാസ് നമ്പർ അപേക്ഷയിൽ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കണം. 
ദർഘാസ് ഫോറത്തിന്റെ പകർപ്പ് ആവശ്യമുള്ളവർ അതിന്റെ 
വിലകൂടി ഒടു ക്കേ ണ്ട താ ണ് . ഏതെ ങ്കിലും 
കാര ണ വശാൽ ദർഘാസ് തുറക്കുന്ന ദിവസം ആഫീസ് 
അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ദർഘാസ് 
തുറക്കുന്നതായിരിക്കും. ദർഘാസ് തുറക്കുന്ന സമയത്തിനും 
സ്ഥലത്തിനും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. കേരള സർക്കാർ 
സ്റ്റോർപർച്ചേഴ്സ് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തതും കേരളത്തിന് 
അകത്തുള്ളതുമായ SSI യൂണിറ്റുകൾ ഒഴികെ, ടെണ്ടറിൽ 
പങ്കെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും നിരതദ്രവ്യം നൽകേണ്ടതാണ്. 


(2 ) 
No. 9905 /B1/ 2013 /Sty . 

30th July 2013 
Sealed competitive tenders are invited for the supply 
of the following Paper items. 

Tender No. and Name of Item 49 /2013 - 14 - Super 
Printing Paper, 60 gsm , (51 x 76 cm size), Brightness 
(min.) — 90 % , 11.6 Kg. per ream of 500 sheets, Tensile 
index (min . ) / CD - 20 , MD - 30, Opacity (min .) — 80 % , 
One min . Cobb (max .) 25 , Smoothness — 280 (max .), Tear 
Index - CD -4 (min ), MD- 3.5 (min .), Wax pick -(min .) No 
pick on 10A . (IS : 1848/2007). Quantity ( Tonne) — 30 . 
Cost of tender form (Inclusive of KVAT @ 5 % ) : 

Original — * 3, 150. 

Duplicate 1 ,575. 
Date and time of sale of tender form — 3 -9- 2013, 4 p .m . 

Date and time for receipt of tenders — 4 -9 - 2013 , 
3 p. m . 

Date and time for opening of tenders 
4 -9 - 2013, 4 p.m . 
1. Intending tenderers may on application 

to the Controller of Stationery , Kerala , 
Thiruvananthapuram -695 033 obtain the requisite 
tender forms on which the tenders are to be 
submitted . 


4. Every tenderer shall send along with his tender an 

agreement executed on a Kerala Stamp Paper worth 
* 100 and furnish 1 % of the total cost of the 
material as Earnest Money Deposit . EMD will be 
accepted in Cash /Demand Draft /FDR taken in 
favour of Controller of Stationery with due 
endorsement. No bidder ( except SSI units within 
the States registered with the Store Purchase 
Department) shall be exempted from remittance of 
the EMD /Bid Security vide G . O . ( P ) No . 448 /05 / 
Fin ., dated 13 - 10 - 2005 . The facility of purchases 
against Form - D stands withdrawn vide Govt . of 
India Notification on 29th March , 2007 of the 

Central Sales Tax Act , 1956 . 
5. A specimen of the preliminary agreement deed is 

appended to the tender form . Tenders received 
without the Agreement Deed , Earnest Money 
Deposit and Samples will be rejected outright. 
Further details , if any, can be had from the office 

of the undersigned during office hours. 
6 . Rates should be quoted for free delivery at 

Department Stores at Ernakulam including unloading 

charges . 
7 . Other things being equal, preference will be given 

to goods bearing ISI Certification mark and in the 
absence of Certification marks, products conforming 
to IS : Specification . Where uncertified goods are 
supplied by the seller with a claim of conformity 
to the relevant Indian Standards, it is his 
responsibility to produce a Certificate of Conformity 
from the Bureau of Indian Standards or any test 
house recognized by the BIS . Offers for articles 
with ISI mark should be accompanied by a duly 
attested copy of the latest valid licence issued by 
BIS for manufacture of the articles with ISI mark . 


2 . The sale of tender forms will be closed 

24 hours before the time fixed for the opening of 
the tenders. Cost of tender forms will be accepted 
either in cash ( remittance in the office) or by 
Money Order only and should be sent to the 
Controller of Stationery , Thiruvananthapuram 
695 033 (Name of the Officer should not be 
mentioned ) . Cheques , Postage Stamps and 
Demand Drafts will not be accepted towards the 
cost of tender forms nor will the tender forms be 
sent by V . P . P . The cost of tender forms are not 
refundable under any circumstances. The tender 
number and the name of the item for which the 
tender form is required should be clearly specified 
in the application /M . O . Coupon . The tender forms 
are not transferable. The last date and time fixed 
for receipt of tender is 3 p . m . on the date fixed 
for opening of tender . If date of opening of tender 
happens to be a holiday it will be opened at 

4 p . m . on the next working day. 
3 . The covers containing the tenders shall be 

appropriately superscribed with the tender number 
and item and addressed to the Controller of 
Stationery , Thiruvananthapuram -695 033 . Late 
tenders will not be accepted . The tenders will be 
opened in the presence of the tenderers or their 
authorised representatives who may be present at 
the time of opening of the tenders. 


സ്റ്റേഷനറി വകുപ്പിലേക്ക് താഴെ പറയുന്ന പേപ്പർ ഇനം 
- വിത രണം ചെയ്യു ന്ന തിന് മുദ്ര വച്ച ദർഘാസു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

BÔMelon MMJojo MMO C301049/ 2013 - 14 - 001218 
Lolagloš Golgo, 51 * 76 om . DI., 60 gsm , homğmmų 
(min .) 90% . ( 11.6 aleen Mono U0M 500 41023)33 0l ) 
(004 ). 290). 1848 / 2007 ( 1050)331) 30 sm . 
BÖRIIMÙ 20000mlong Dei (5% uğ quongos) : 

promuod * 3, 150. 
João 1,575. 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
3 - 9 - 2013 , 4 em . 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
NOO104- 9 - 2013, 3 col. 


- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും - 
4 - 9 - 2013 , 4 emi. 


1. ദർഘാസുകൾ സമർപ്പിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 
" സ്റ്റേഷനറി കൺ ടോ ളർ , കേരള സർക്കാർ, 
തിരുവനന്തപുരം- 695 033 എന്ന മേൽ വിലാസത്തിൽ 
ബന്ധപ്പെട്ടാൽ ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. 


5. പ്രാഥമിക ഉടമ്പടി പ്രതം തയ്യാറാക്കുന്നതിനുള്ള മാതൃക 
ദർഘാസ് ഫോറത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രാഥമിക 
ഉടമ്പടി പ്രതം നിരതദ്രവ്യം, വാങ്ങുന്ന സാധനത്തിന്റെ 
ദർഘാസ് മാതൃക എന്നിവ അടക്കം ചെയ്യാതെ ലഭിക്കുന്ന 
ദർ ഘാ സു കൾ അറി യി പ്പൊന്നും കൂടാതെ തന്ന 
നിര സി ക്കു ന്ന താ ണ് . കൂടു തൽ എന്തെ ങ്കിലും 
അറിയണമെന്നുള്ളവർക്ക് സ്റ്റേഷനറി കൺട്രോളറുടെ 

ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
- 6. സ്റ്റേഷനറി വകുപ്പിന്റെ എറണാകുളം സ്റ്റോറിൽ സാധനം 
എത്തിച്ചു തരുന്നതിനുള്ള ഇറക്കുകൂലി ഉൾപ്പെടെയുള്ള 

നിരക്കാണ് ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 
7. ഐ .എസ്. ഐ . മാർക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളതും 

ഐ . എ സ്. മാ ന ദ ണ്ഡ ങ്ങൾ പാലിച്ചിട്ടു ള്ള തു മായ 
സാ ധ ന ങ്ങ ൾക്ക് മുൻ ഗ ണ ന നൽകു ന്ന താ ണ് . 
ഐ .എസ്. ഐ . സാക്ഷ്യപ്പെടുത്തലില്ലാതെ ലഭിക്കുന്ന 
സാ ധ ന ങ്ങ ൾ ക്ക് ബറോ ഓഫ് ഇൻ ഡ്യൻ 
സ്റ്റാൻഡേർഡ്സിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഹാജരാക്കാൻ 
കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. ഐ .എസ്. ഐ . മാർക്കുള്ള 
സാധ ന ങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളപക്ഷം 
സാക്ഷ്യ പ്പെടു ത്തിയ ലൈസൻസിന്റെ പകർപ്പു കൂടി 
ദർഘാസിനോടൊപ്പം അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 


Office of the 
Controller of Stationery , 
Thiruvananthapuram . 


- ( Sd .) 
Controller of Stationery . 


2. ദർഘാസ് തുറക്കാൻ നിശ്ചയിച്ചിട്ടുള്ള സമ യ ത്തിന് 

24 മണിക്കൂർ മുമ്പു വരെ മാത്രമേ ദർഘാസ് ഫോറം 
ലഭ്യമാകു ക യു ള്ളൂ . ദർഘാസ് ഫോറത്തിന്റെ വില 
പണമായോ മണിയോർഡറായോ മാത്രമേ സ്വീകരി 
ക്കുകയുള്ളൂ. ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, പോസ്റ്റൽ സ്റ്റാമ്പ് 
തുട ങ്ങി യവ യാതൊരു കാര ണ വ ശാലും സ്വീക രി 
ക്കുന്നതല്ല. " സ്റ്റേഷനറി കൺട്രോളർ, കേരള സർക്കാർ, 

തിരുവനന്തപുരം- 695 033 എന്ന ഔദ്യോഗിക 
മ ൽ വി ല ാ സ ത്തി ല ാ ണ് തു ക | മ ണി യ ാ ര ഡ ർ 
അയയ്ക്കേ ണ്ടത്. ( സ്റ്റേഷനറി കൺട്രോളറുടെ പേര് 
പരാമർശിക്കേണ്ടതില്ല .) ദർഘാസ് ഫോറം വി. പി . പി . 
ആയി അയയ്ക്കുന്നതല്ല. ദർഘാസ് ഫോറത്തിനായി 
ഒടുക്കിയിട്ടുള്ള തുക യാതൊരു കാരണവശാലും മടക്കി 
നൽകു ന്ന ത ല്ല . ദർഘാസ് ഫോറ ത്തി നാ യുള്ള 
അപേക്ഷ യിൽ/മണിയോർഡർ കൂപ്പണിൽ ദർഘാസ് 
നമ്പരും ഇനവിവരവും വ്യക്തമായി രേഖപ്പെടുത്തിയി 
രിക്കണം. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടില്ല . 
ദർഘാസ് തുറക്കുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ള ദിവസം 
ഉച്ച യ് ക്കു ശേഷം 3 മണിവരെ മാത്രമേ പൂരിപ്പിച്ച 
ദർഘാസുകൾ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസ് തുറക്കാൻ 
നിശ്ചയിച്ചിട്ടുള്ള ദിവസം ഏതെങ്കിലും കാരണവശാൽ 
യാദൃശ്ചികമായി പൊതു ഒഴിവ് പ്രഖ്യാപിക്കപ്പെടുന്നപക്ഷം 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം ഉച്ചയ്ക്കുശേഷം 4 മണിക്ക് 
ദർഘാസ് തുറക്കുന്നതാണ്. 
3. ദർഘാസുകൾ “ സ്റ്റേഷനറി കൺട്രോളർ, തിരുവനന്തപുരം 
695 033 എന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതും 
ദർഘാസ് അയയ്ക്കുന്ന കവറിന്റെ പുറത്ത് ദർഘാസ് 
നമ്പരും ഇനവും രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 
തുറ ക്കു ന്ന സമയത്ത് ഹാജ രാ ക്കുന്ന ദർഘാ സു 
കാരുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ 

സാന്നിദ്ധ്യത്തിലായിരിക്കും ദർഘാസുകൾ തുറക്കുന്നത്. 
4. ? 100 മുഖവിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ 
ഒരു പ്രാഥമിക ഉടമ്പടിപ്രതം ഓരോ ദർഘാസിനോ 
ടൊപ്പവും ദർഘാസുകാരൻ സമർപ്പിച്ചിരിക്കേണ്ടതും രേഖ 
പ്പെടുത്തിയിട്ടുള്ള ആകെ തുകയുടെ 1 % - ൽ കുറയാത്ത 
തുക നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിച്ചിരി 
ക്കേണ്ടതുമാണ്. പണമായും സ്റ്റേഷനറി കൺട്രോളർക്ക് 
വസൂലാക്കാൻ കഴിയത്തക്കവണ്ണം ഡിമാന്റ് ഡാറ്റ്/ സ്ഥിര 
നി ക്ഷേപ രസീത് എന്നിവ വഴിയും നിര ത ദ വ്യം 
ഒടുക്കാവുന്നതാണ്. 13 - 10 - 2005 - ലെ ജി. ഒ.( പി ) 448/ 05/ ഫിൻ. 
നമ്പർ ഉത്തരവ് പ്രകാരം സർക്കാരിന്റെ സ്റ്റോർ പർച്ചേസ് 
വകു പ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എസ്.എസ്. ഐ . 
യൂണിറ്റുകൾ ഒഴികെ മറ്റ് എല്ലാ ദർഘാ സു കാരും 
നിര ത ദ വ്യവും സുരക്ഷിത സംഖ്യയും ഒടു ക്കാൻ 
ബാദ്ധ്യസ്ഥരാണ്. 1956- ലെ സെൻട്രൽ സെയിൽസ് ടാക്സ് 
നിയമപ്രകാരം ഇൻഡ്യാ ഗവൺമെന്റ് പുറപ്പെടുവിച്ച 
29 -3 - 2007 - ലെ വിജ്ഞാപനമനുസരിച്ച് ഫോറം - ഡി പ്രകാരം 
വാങ്ങൽ നട ത്തു ന്ന തി നുള്ള സൗകര്യം ഉണ്ടാ യി രി 
ക്കുന്നതല്ല. 


